GovernmentofKerala 
കേരള സർക്കാർ 

2007 


| Reg. No, രജി. നമ്പർ 
KLITV( N )/122006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

22nd January 2008 
Thiruvananthapuram , Tuesday 2008 ജനുവരി 22 
തിരുവനന്തപുരം, ചൊവ്വ 

2nd Magha 1929 
1929 മാഘം 2 


Vol. LIII 
വാല്യം 53 


No. 


നമ്പർ 


PART III 
Stores Purchase 


State Water Transport Department 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ സ77-7114/2007. 2007 ഡിസംബർ 21 , 

ആലപ്പുഴ സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് 
താഴെ പറയുന്ന സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന 
മുദവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

gർഘാ സ " നമ്പർ - 70 സി7/ 2007 -08. 
( സ് ചെയ്യേണ്ട ഇനം _ മെഷീനറി ആൻ 
ടൂസ" (1 ഇന ങ്ങo) 
അടങ്കൽ തുക. _82, 500രൂപ, 
നിരതദ്രവ്യ -825 രൂപ, 
ദർഘാസ് ഥാറത്തിന്റെ വില 400 രൂപ + 
എസ് . സി . 50 രൂ1 113 , 
( തപാലിൽ) - 530 രൂപ. 

ദർഘാസ് ഫാറം വിൽപ്പനയുടെ അവസാന 
തീയത യും സമയവും - 29-1 -2008, 1 മണി . 

ദ് ഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 30 -1 -2008, 3 മണി. 

- ദർഘാസ് തുാക്കുന്ന തീയതിയും സമയവും 
30 -1- 2008, 3 .15 മണി, 

ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
(പ്രവർത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ 
ഈ ഓഫീസിൽ ലഭ്യമാണ് . 

ടെലഫോൺ നമ്പർ : 0477-2252015 . 


ഒപ്പ് 
ഡയറക ട് 


ആലപ്പഴ, 


